ജൂതന്റെ മരണം - രഹസ്യങ്ങളുടെ താക്കോല്‍ 


൧൩൦: പഠ്ന്ണ ൭൦൧0൭0 


ഭാഗം - 1 


ജൂത തെരുവിലെ പഴയ വിളക്കുകള്‍ വില്‍ക്കുന്ന സമീര്‍ ന്റെ കടയില്‍ നിന്നുമാണ്‌ കുറച്ചു 
കാര്യങ്ങള്‍ അറിയാന്‍ കഴിഞ്ഞത്‌, അയാള്‍ ആരായിരുന്നുവെന്ന്‌. ഈ കേസിന്റെ പിന്നാലെ 
കാക്കി ഇട്ടു നടക്കാന്‍ തുടങ്ങിയിട്ട്‌ ഏകദേശം മൂന്ന്‌ മാസത്തോളം ആയിക്കാണും.പലര്‍ക്കും പല 
അഭിപ്രായമാണ്‌ അയാളെപ്പറ്റി. വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയത്‌ സമീര്‍ ന്‍റെ പക്കല്‍ 
നിന്നുമായിരുന്നു. 


തൂലിക കൊണ്ട്‌ ചരിത്രം മാറ്റാന്‍ കഴിവുള്ള കലാകാരന്‍. നിരീശ്വരവാദിയായ ഒരു ജൂതന്‍." 
ഇതായിരുന്നു സമീറിന്റെ മനസ്സിലെ 'ഡേവിഡ്‌ സോളമന്‍" എന്ന ജൂതന്‍.മരണം നടന്നിട്ട്‌ ഇപ്പൊ 
ഏകദേശം നാല്‍ മാസത്തോളം ആയിക്കാണും. എന്താണ്‌ കാരണമെന്നു ആര്‍ക്കും 
മനസ്സിലായിരുന്നില്ല. ദുരൂഹത നിറഞ്ഞ ഒരു കൊലപാതകം അത്രമാത്രമേ എനിക്കും 
അറിയുമായിരിന്നുള്ള.മോഷണ ശ്രമതിനിടയില്‍ സംഭവിച്ച കൊലപാതകം. തുടക്കത്തില്‍ 
എനിക്കും ഇതുതന്നെ ആയിരുന്നു വിശ്വാസം ,ചില സംശയങ്ങള്‍ തൃടങ്ങുന്നതുവരെ. 


ഡേവിഡ്‌ സോളമന്‍ മരിച്ചുകഴിഞ്ഞു എടുത്ത ഫോട്ടോകളില്‍ മൃതദേഹം കിടന്ന രീതിയില്‍ 
ഹെഡ്‌ കോണ്‍സ്റ്റബിള്‍ ശിവപ്രസാദിന്‌ തോന്നിയ സംശയമാണ്‌ ആ ഫോദ്ടോഗ്രാഫ്ററ്‌ എന്റെ 
കൈകളില്‍ എത്താന്‍ കാരണമായത്‌.ആ സമയം കേസിന്റെ ചുമതല എന്റെ കയ്യിലായിട്ട്‌ 
ദിവസങ്ങള്‍ മാത്രമേ ആയിരുന്നുള്ളൂ.ആദ്യമായി അന്വേഷിക്കുന്ന കേസ്‌ ആയതിനാല്‍ 
അതിന്റേതായ പോരായ്മുകള്‍ എന്റെ ഭാഗത്തു നിന്നു ഉണ്ടായിരുന്നു.അതിനെ എല്ലാം ഒരുവിധം 
തരണം ചെയ്യാന്‍ സാധിച്ചത്‌ ശിവപ്രസാദ്‌ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്‌. 


" സാര്‍,ശ്രദ്ധിച്ചുകാണുമെന്നു ഞാന്‍ 
കരുതുന്നു.ഈ ഫോട്ടോകളില്‍ 
മൃതദേഹം കിടക്കുന്നത്‌ കൈകള്‍ വിരി 
പിടിച്ചുകൊണ്ടാണ്‌.മുകളില്‍നിന്ന്‌ | 
നോക്കുമ്പോള്‍ ഒരു കുരിശിന്റെ 
ആകുതിയില്‍.അത്‌ സ്വാഭാവികം എന്ന്‌ 
കരുതി ആരും ഗാനിക്കാതെ പോയ 
സംഭവമാണ്‌.സാറിനിതിനെക്ഠിച്ച്‌ 
എന്താണ്‌ തോന്നുന്നത്‌? "" 


ചായക്കടയിലെ കസേരയില്‍ ചാരിയിരുന്നു കൊണ്ട്‌ ശിവപ്രസാദ്‌ എന്നോട്‌ ചോദിച്ചു. 
മരണസമയത്ത്‌ സ്വാഭാവികമായി സംഭവിച്ചതാകാം എന്ന്‌ ഞാനും പറഞ്ഞുപോയി.എന്നാല്‍ 
തൊട്ടടുത്ത നിമിഷം വേറെ രണ്ടു ഫോട്ടോസ്‌ ശിവപ്രസാദ്‌ മേശമേല്‍ വയ്ക്കന്നു.ഒന്ന്‌ അഞ്ച്‌ 
കൊല്ലം മുമ്പ്‌ നടന്നതും രണ്ടാമത്തെ രണ്ട്‌ കൊല്ലം മുന്‍പ്‌ നടന്നതുമായ കൊലപാതകങ്ങളുടെ 
പടങ്ങള്‍ ആയിരുന്നു. മൂന്നും ഒരേ നിരയില്‍ വെച്ചുകൊണ്ട്‌ ശിവപ്രസാദ്‌ പറഞ്ഞുതുടങ്ങി. 

മൂന്നു സ്ഥലത്ത്‌, മൂന്നു സമയത്ത്‌ നടന്ന 


മൂന്നു കൊലപാതകങ്ങള്‍. മരണകാരണം 
പോസ്റ്റ്മോര്‍ട്ടം റിപ്പോര്‍ട്ടില്‍ വ്യക്തമായി 
പരാമര്‍ശിക്കുന്നുണ്ട്‌.ഈ മൂന്നു 

പേര്‍ക്കും സംഭവിച്ചത്‌ മസ്തിഷ്ട 
മരണമാണ്‌... 


എല്ലാം നിശബ്ദനായി ഞാന്‍ കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ശരിയായ 
ദിക്കിലേക്ക്‌ എന്നെ നയിക്കുന്നതായി എനിക്ക്‌ തോന്നി.മൂന്നു ചിത്രങ്ങളും ചേര്‍ത്തുവെച്ച്‌ 
വൃത്യാസങ്ങള്‍ തിരഞ്ഞ എനിക്ക്‌ ആ ചിത്രങ്ങളില്‍ നിന്നുതന്നെ വൃക്തമായ ഒരു ഉത്തരം 
ലഭിക്കുകയുണ്ടായി. 

മൂന്നു ചിത്രങ്ങളിലും മൃതദേഹത്തിനു നേരെ പിന്നില്‍ ഭിത്തിയില്‍ തലതിരിച്ചുവെച്ച കുരിശ്‌ 
കാണാമായിരുന്നു.ഫോട്ടോ തലതിരിച്ചു പിടിച്ചുകൊണ്ട്‌ നോക്കുമ്പോള്‍ കുരിശ്‌ നേരായ 
വിധത്തിലും പക്ഷെ മൃതദേഹം തലതിരിച്ചു വെച്ച കുരിശു പോലെയും കാണപ്പെടുന്നു. ഏകദേശം 
മൂന്നു നാല്‍ ദിവസം ഈ സംഭവത്തെ കുറിച്ച്‌ ഞാന്‍ തലപുകഞ്ഞു ആലോചിച്ചു . മൂന്നു 
മരണങ്ങള്‍ തമ്മില്‍ ബന്ധപ്പെടുത്തി വൃക്തമായ ഒരു ഉത്തരത്തിനായി ഞാന്‍ അന്വേഷണം 
തൃടങ്ങിയിരുന്നു.പല സ്ഥലങ്ങളില്‍,പല വ്യക്തികളിലൂടെ ഞാനും ശിവപ്രസാദും അന്വേഷണം 
വ്യാപിപ്പിച്ചു കഴിഞ്ഞിരുന്നു.മുന്‍പ്‌ കേസ്‌ അന്വേഷിച്ച സംഘം ചോദ്യം ചെയ്തശേഷം വിട്ടയച്ച 
കുറച്ചു വൃക്തികളുടെ വിവരങ്ങള്‍ തപ്പിയെടുത്തു മഹ്ളിയില്‍ അവരെ തേടി ഇറങ്ങി.അങ്ങനെ 
കൊച്ചി കടപ്പുറത്ത്‌ താമസിക്കുന്ന മുക്കുവന്‍ ഗീവര്‍ഗീസിന്റെ അടുക്കല്‍ കാര്യം തിരക്കാന്‍ 
പോയി.വളരെ നല്ല വ്യക്തിയും സല്‍ക്കാരപ്രിയനായ ഗീവര്‍ഗീസ്‌ ഞങ്ങളെ വീട്ടില്‍ ക്ഷണിച്ചു 
സല്‍ക്കാരിക്കുകയുണ്ടായി. 


സംസാരത്തിനിടയില്‍ ഡേവിഡ്‌ സോളമനെ കുറിച്ച്‌ കുറച്ചു കാര്യങ്ങള്‍ അന്വേഷിച്ചു.വൃക്തമായി 
ഒരു ഉത്തരം ഞങ്ങള്‍ക്ക്‌ കിട്ടിയില്ല.ഞങ്ങള്‍ പോകാന്‍ തുടങ്ങിയപ്പോള്‍ അദ്ദേഹം കൂടെ വരാം 
എന്ന്‌ പറഞ്ഞു കൊണ്ട്‌ ഞങ്ങള്‍ക്കൊപ്പം കടപ്പറത്തുകൂടെ നടന്നുനീങ്ങി.കാല്‍പാതങ്ങള്‍ ഓരോ 
തവണ മണലില്‍ താഴുമ്പോള്‍ പറയാന്‍ വെമ്പി നിന്ന സത്യങ്ങള്‍ കെട്ടഴിച്ചു വിടുകയാണ്‌ 
ഗീവര്‍ഗീസ്‌. അദ്ദേഹം ഒരു പുസ്തകം എന്റെ കൈകളില്‍ ഏളച്ചു.പുത്തന്‍മണം വിട്ടു മാറാത്ത 
പുസ്തകം. 'രഹസ്യങ്ങളുടെ താക്കോല്‍' എന്ന്‌ പേരുള്ള പുസ്തകത്തിന്റെ പിന്നിലായി ഞാന്‍ 
ഗ്രന്ഥകാരന്റെ പേര്‌ തിരഞ്ഞു, ചിത്രം സഹിതം കടുപ്പത്തില്‍ എഴുതിയിട്ട പേര്‌ ഡേവിഡ്‌ 
സോളമന്‍. 


'ആദ്യത്തെ കോപ്പി ആണ്‌.ചിലപ്പോ അവസാനത്തെതും.ഇത്‌ മുഴുവന്‍ എഴുതി 


തീര്‍ക്കാന്‍ കഴിയുമെന്ന്‌ ഡേവിഡ്‌ സാര്‍ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല.അതുകൊണ്ടായിരിക്കും 
എഴുതി തീര്‍ന്നപ്പോള്‍തന്നെ എന്റെ കയ്യില്‍ പ്രസിദ്ധീകരിക്കാന്‍ തന്നതും.ഒരൊറ്റ കോപ്പി അടിച്ചു 
അത്‌ കൊണ്ടുപോയി കൊടുക്കാന്‍ ചെന്നപ്പോള്‍ അദ്ദേഹം മരിച്ചെന്നു അറിഞ്ഞു.സാറിനു 
ആവശ്യമുള്ളത്‌ ഈ പുസ്തകത്തില്‍ ഉണ്ട്‌.നമ്മള്‍ വിചാരിക്കുന്നതല്ല സാറേ സത്യങ്ങള്‍,സത്യങ്ങള്‍ 
പലതും ഇപ്പൊ രഹസ്യങ്ങളാ......” 


ഗീവര്‍ഗീസ്‌ കയ്യിലിരുന്ന ബീഡി വലിച്ചെറിയുന്നു. 


ഞാന്‍ പുസ്തകത്തിന്റെ മുഖചിത്രത്തിലേക്ക്‌ നോക്കി,അപ്പോഴും എനിക്ക്‌ ഒരു സംശയം ബാക്കി 
ഉണ്ടായിരുന്നു. 


"ഗീവര്‍ഗീസെ....എത്തുകൊണ്ട്‌ ഇത്‌ മുന്‍പ്‌ കേസ്‌ അന്വേഷിച്ച ആര്‍ക്കും കൈമാറിയില്ല? 


' ഇതിനു മുന്‍പ്‌ എന്നെ അന്വേഷിച്ചു വന്ന പോലീസ്കാരന്റെ കഴുത്തില്‍ അണിഞ്ഞ 
കൊന്തയുടെ കുരിശ്‌ തലതിരിഞ്ഞതായിരുന്നു,കുരിശില്‍ കൊത്തി വെച്ച സര്‍പ്പത്തെ ഞാന്‍ 
കണ്ടു. ഞാന്‍ പറഞ്ഞത്‌ മനസ്സിലാവാണമെങ്കില്‍ സാര്‍ ആ പുസ്തകം എന്താണെന്ന്‌ 
മനസ്സിലാക്കണം. മരണം മുന്നില്‍ കണ്ടുകൊണ്ട്‌ എഴുതി തീര്‍ത്ത പുസ്തകമാ...അതിനു 
പുത്തന്‍മണം അല്ലസാറേ, പലരുടെയും ചോരയുടെ മണമാ. 


ഇത്രയും പറഞ്ഞു കൊണ്ട്‌ അയാള്‍ അടുത്തിരുന്ന ബോട്ടില്‍ ചാരി ഇരുന്നു. ഒന്നും പറയാന്‍ 
കഴിയാതെ ഞാന്‍ അയാളോട്‌ യാത്ര പറഞ്ഞു കൊണ്ട്‌ നടന്നു നീങ്ങി.ഇപ്പോഴും എനിക്ക്‌ 
എവിടെയോ ചില സംശയങ്ങള്‍ ബാക്കി നില്‍ക്കുന്നുണ്ടായിരുന്നു.സംശയം കൊണ്ട്‌ ഞാന്‍ 


ഇടയ്ക്ക്‌ ഇടയ്ക്ക്‌ അയാളെ തിരിഞ്ഞു നോക്കികൊണ്ടിരുന്നു. 


അര്‍ജുന്‍ സാറേ........ 


പിന്നില്‍ നിന്നു ഗീവര്‍ഗീസിന്റെ വിളിക്കേട്ട്‌ ഞാന്‍ തിരിഞ്ഞു നോക്കി. 

സാറിന്‌ ഇപ്പോഴും സംശയം ഉണ്ടോ? ഞാന്‍ മുക്കുവന്‍ ആണ്‌ സാറെ , മുക്കുവന്‍ പാറ 
പോലെയാ, വിശ്വസിക്കാം. ആ പാറയുടെ മുകളിലാ യേശു ക്രിസ്ത്‌ പള്ളി പണിതതും. 
അയാളുടെ വാക്കുകള്‍ എന്നെ വളരെ അധികം സ്വാധീനിച്ചു. അപ്പോഴും ഞാന്‍ ആ പുസ്തകം 
കൈകളില്‍ മുറുക്കി പിടിച്ചിരുന്നു. ചോരയുടെ മണമുള്ള സത്യങ്ങളെ അറിയാന്‍ എന്റെ മനസ്സും 
വെമ്പല്‍ കൊള്ളുന്നതു ഞാന്‍ കങണ്ടു...................... 


ഭാഗം - 2 


കതകടച്ചിട്ട ഇരുട്ടുമുറിയില്‍ ടേബിള്‍ ലാമ്പിന്റെ വെളിച്ചത്തില്‍ ആമുഖം ഞാന്‍ വായിച്ചുതീര്‍ത്തു.തന്റെ 
ആത്മകഥയാണിതെന്നു ആമുഖത്തില്‍ ഡേവിഡ്‌ എഴുതി ചേര്‍ത്തിരുന്നു. 62 വര്‍ഷത്തെ തന്റെ 
ജീവിതത്തില്‍ താന്‍ കണ്ടറിഞ്ഞതും തികച്ചും സത്യവുമായ കാര്യങ്ങള്‍ മാത്രമേ അതില്‍ എഴുതിച്ചേര്‍ 
ത്തിട്ടുള്ളു 


എന്നയാള്‍ വാദിച്ചു.ഇതില്‍ പറഞ്ഞിരിക്കുന്ന പേരുകളും സ്ഥലങ്ങളും വൃക്തികളും സത്യം മാത്രമാണ്‌ 


എന്ന്‌ 

പറഞ്ഞു കൊണ്ട്‌ അയാള്‍ ആമുഖം അവസാറിപ്പിക്കുന്നു. അയാളുടെ കാഴ്ചപ്പാടുകളും നാളെ ലോകം 
അറിയണം എന്ന്‌ തോന്നിയ സത്യങ്ങളും അതില്‍ ഉണ്ടായിരുന്നു.വിവിധ മതങ്ങളോട്‌ അയാള്‍ക് 
തോന്നിയ 

സുനഹവും ബഹുമാനവും അവരില്‍ നിന്നും ഉള്‍ക്കൊണ്ട പാഠങ്ങളും വ്യക്തമായി അദ്ദേഹം അതില്‍ 
എഴുതിചേര്‍ത്തിരുന്നു. 

ചെറുപ്പത്തില്‍ പിതാവ്‌ മരിച്ചു,ശേഷം അമ്മ വളര്‍ത്തിയ കുട്ടിയായിരുന്നു ഞാന്‍. അമ്മയുടെ സ്നേഹവും 
കരുതലും പതിനഞ്ചു വയസുവരെ അനുഭവിക്കാന്‍ എനിക്ക്‌ കഴിഞ്ഞു.അമ്മയുടെ മരണശേഷം, ഇനി 
എങ്ങനെ? എങ്ങോട്ട്‌? എന്ന ചോദ്യം മാത്രമായി മനസ്സില്‍.വയസായ 2 ബന്ധുക്കളുടെ കൂടെ 
അവരുടെ 

വീട്ടില്‍ 9 മാസം താമസിച്ചു.അതുകഴിഞ്ഞ്‌ അവരുടെ മക്കള്‍ അവരെ ഇസ്രായേല്‍ നാട്ടിലേക്ക്‌ 
കൊണ്ടുപോയി.എന്നെയും കൊണ്ടുപോയിരുന്നെങ്കില്‍ എന്ന്‌ ഞാന്‍ ആഗ്രഹിച്ചിരുന്നു.അവരെയും കുറ്റം 
പറയാന്‍ പറ്റില്ല ഏതൊരു ജൂതന്റെയും അവസാന ആഗ്രഹമാണ്‌ ഇസ്രായേലില്‍ കിടന്നു മരിക്കുക 
എന്നത്‌.അവരുടെ മക്കള്‍ക്ക്‌ ഞാന്‍ ചിലപ്പോ ഒരു അധികപറ്റായി തോന്നിക്കാണും.എന്നെങ്കിലും 
ഇസ്രായേല്‍ കാണാന്‍ കഴിയും എന്നു ഞാനും വിശ്വസിക്കുന്നു.എന്റെ പിതാവിന്റെ സഹോദരങ്ങള്‍ 
എല്ലാവരും 1980 കാലഘട്ടത്തില്‍ കൊച്ചിയില്‍ നിന്നും ഇസ്രായേലിലേക്ക്‌ പോയിരുന്നു.അന്ന്‌ എന്റെ 
പിതാവ്‌ ജനിച്ച മണ്ണിനോടും നാടിനോടുമുള്ള സ്നേഹം കാരണം കൊച്ചിയില്‍ തന്നെ താമസം 
തുടര്‍ന്നു.അദ്ദേഹം ചെയ്യത്‌ ശെരിതന്നെ എന്നു ഞാന്‍ വിശ്വസിക്കുന്നു.ഇവിടുന്നു തിരികെ പോയവര്‍ 
ആരും 

കൊച്ചിയെ മനന്നിട്ടില്ല,ഒരിക്കലും മറക്കുകയും ഇല്ല എന്നു ഞാന്‍ പറഞ്ഞു കേട്ടിട്ടുണ്ട്‌.ഇസ്രായേലിലെ 
നെവതിം എന്ന ഗ്രാമത്തിലെ കൊച്ചിന്‍ ജ്യൂവിഷ്‌ മയൂസിയതിന്റെ വാതില്‍പ്പടിയില്‍ ഇങ്ങനെ 
എഴുതിയിരിക്കുന്ന -*" എന്റെ കൊച്ചിയെ മറക്കുകയാണെങ്കില്‍ എന്റെ നാക്ക്‌ അണ്ണാക്കിനോടൊട്ടി 
പോകട്ടെ" 


അവരെല്ലാം പോയശേഷം ഞാന്‍ വീണ്ടും ഒറ്റപെട്ടു എന്നു എനിക്ക്‌ തോന്നി തുടങ്ങി.ഒറ്റപ്പെട്ടു കിടന്ന 
എന്നെ 

അപ്പന്റെ സുഹൃത്തായ പുരോഹിതന്‍ സിനഗോഗിലേക്‌ കൂട്ടികൊണ്ട്‌ പോയി താമസിക്കാന്‍ ഒരു ഇടം 
നല്‍കി .ഈശ്വരനില്‍ വിശ്വസിക്കാന്‍ അദ്ദേഹം പഠിപ്പിച്ചപ്പോ ഞാന്‍ അത്‌ നിരസിക്കാന്‍ 
പഠിച്ചുതുടങ്ങി. അങ്ങനെ എന്നിലെ നിരീശ്വരവാദിയെ ഞാന്‍ തന്നെ തട്ടി ഉണര്‍ത്തി.എല്ലാ 
മതങ്ങളെക്കുറിച്ചും ഞാന്‍ പഠിച്ചു തുടങ്ങി.ഒരു മതത്തെയും ഞാന്‍ ആരാധിച്ചില്ല - ഒരു മതത്തെയും 
ഞാന്‍ 

നിന്ദിച്ചില്ല. മതഗ്രന്ഥങ്ങളിലുടെ അവര്‍ പറഞ്ഞു തന്ന ആശയങ്ങളെ ഞാന്‍ മനസ്സിലാക്കി. 


ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനം എന്നു വിളിക്കപ്പെട്ട ജൂതന്മാരാണ്‌ ലോകത്തിലെ ഏറ്റവും 


കൂടുതല്‍ കഷ്ടത അനുഭവിച്ച ജനവും.ജൂതനായി തുടര്‍ന്നാല്‍ ഇനിയും കഷ്ടതകള്‍ 
അനുഭവിക്കേണ്ടതായി 

വരുമെന്ന്കണ്ട്‌ ജൂതന്റെ കുപ്പായം അഴിച്ചു മാറ്റി മറ്റ മതങ്ങളില്‍ ചേര്‍ന്നവരെ കുറിച്ചും ഞാന്‍ 
കേട്ടിട്ടുണ്ട്‌. ജീവിതത്തില്‍ ഒരുപാട്‌ കഷ്ടതകള്‍ അനുഭവിച്ച വൃക്തി ആണ്‌ ഞാന്‍.സിനഗോഗ്‌ വിട്ട്‌ 
പുറത്ത്‌ 

പോയപ്പോള്‍ ജീവിക്കാന്‍ നെട്ടോട്ടമോടിയപ്പോള്‍ കൂട്ടിനു ആരും ഉണ്ടായിരുന്നില്ല.ഇടയ്ക്കെപ്പോഴോ 
ഒഴിവു 

സമയങ്ങളില്‍ ഹൃദയത്തിന്റെ തുമ്പില്‍ നിന്നും പേപ്പറുകളിലേക്‌ ഞാന്‍ എന്റെ ആശയങ്ങളെയും 
അനുഭവങ്ങളെയും എഴുതിയിട്ടു. അങ്ങനെ ഏകദേശം 30 ഓളം ചെറുകഥകള്‍ ഞാന്‍ 
പ്രസിദ്ധീകരിക്കുകയുണ്ടായി.30 കഥകളില്‍ നിന്നും 20 ഓളം കഥകള്‍ക്ക്‌ പ്രേക്ഷകരുടെ ഇഷ്ടം 
നേടാന്‍ 

സാധിച്ചിരുന്നു.ആദ്യമൊക്കെ എഴുത്തിനെ ഇഷ്ട്ടമല്ലാതിരുന്ന ഞാന്‍ അങ്ങനെ അതൊരു ജീവിതമാര്‍ 
ഗമായി 

തിരഞ്ഞെടുത്തു.ചെറുകഥകളില്‍നിന്നും നോവലുകളിലേക്ക്‌ ഞാന്‍ എന്റെ തൂലിക ചലിപ്പിച്ചു. അങ്ങനെ 
ഞാന്‍ അത്യാവശ്യം ജനപ്രീതി ഉള്ള ഒരു എഴുത്തുകാരന്‍ എന്ന നിലയിലേക്കു വളര്‍ന്നു. 

ഏകദേശം പകുതിയോളം ഭാഗം ഞാന്‍ വായിച്ചു കഴിഞ്ഞു.അയാളുടെ ജീവിതം സാധാരണമായാണ്‌ 
എനിക്ക്‌ 

തോന്നിയത്‌.ഗീവര്‍ഗീസ്‌ പറഞ്ഞത്‌ പോലെ ഇതില്‍ എന്ത്‌ രഹസ്യമാണ്‌ ഉള്ളതെന്ന്‌ ഞാന്‍ 
ചിന്തിച്ചു.തലക്കെട്ടിനോട്‌ യോജിക്കാത്ത ആദ്യപകുതി എന്നു ഞാന്‍ അതിനെ 
വിലയിരുത്തി.എഴുതിയതെല്ലാം സാധാരണമായത്‌.ഇതില്‍ എടുത്തു പറയാന്‍ ഉള്ളത്‌ അദ്ദേഹത്തിന്റെ 
ബാല്യവും കനമാരവും നിരീശ്വരവാദ വിശ്വാസങ്ങളും മാത്രമാണെന്ന്‌ എനിക്ക്‌ തോന്നി.ഇടയ്ക്ക്‌ 
എപ്പോഴോ 

ചെറിയ രീതിയില്‍ മടുപ്പ്‌ തോന്നിയതിനാല്‍ അടുത്തിരുന്ന ഏതോ ഒരു കാര്‍ഡ്‌ എടുത്തു വായിച്ചു തീര്‍ 
ത്ത 

പേജിലേക്‌ വച്ച ശേഷം ഞാന്‍ ഉറങ്ങാന്‍ കിടന്നു.കണ്ണുകള്‍ അടഞ്ഞെങ്കിലും മനസ്സ്‌ മാത്രം 
അടഞ്ഞില്ല,അത്‌ 

ഉള്ളില്‍ തുറന്നു തന്നെ കിടന്നു.ഇടയ്ക്ക്‌ ഞാന്‍ കണ്ണുകള്‍ തുറന്നുകൊണ്ടിരുന്നു.മനസ്സിന്റെ സഞ്ചാരം 
മുഴുവന്‍ ഡേവിഡ്‌ സോളമന്റെ ബാല്യത്തിലും കൌമാരത്തിലും യാവനത്തിനും ഇടയിലൂടെ 
ആയിരുന്നു.യാവനത്തില്‍ നിന്നും വാര്ധകൃത്തിലേക്കുള്ള ദൂരം,അവിടെയായിരിക്കാം ഞാന്‍ 
അന്വേഷിക്കുന്നതും എഴുതപ്പെട്ടിരിക്കുന്നത്‌.പുതപ്പ്‌ മാറ്റി ടേബിള്‍ ലാമ്പിന്റെ അരികിലേക്ക്‌.ഇടയില്‍ 
വെച്ച 

കാര്‍ഡ്‌ എടുത്തു മാറ്റി ഞാന്‍ അദ്ദേഹത്തിന്റെ ബാക്കി ചരിത്രം വായിച്ചു തുടങ്ങി.അദ്ദേഹം 50 വയസ്സ്‌ 
പൂര്‍ത്തിയാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന്‌ ഇപ്പൊ ഒരുപാട്‌ ജീവിതാനുഭവം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 
അന്നെന്റെ അമ്പതിമൂന്നാം പിറന്നാള്‍ ആഘോഷമായിരുന്നു.ഒരുപാട്‌ സമ്മാനങ്ങളുമായി പല 
സ്ഥലങ്ങളില്‍ 

നിന്നും ആളുകള്‍ എത്തി എനിക്ക്‌ ആശംസകള്‍ നല്‍കി.അന്നെനിക്ക്‌ ഏറ്റവും അധികം സന്തോഷം 
നല്‍ജിയ ദിവസമായിരുന്നു.ആ സന്തോഷം അന്ന്‌ രാത്രി വരെ മാത്രമേ നീണ്ടു 
നിന്നുള്ളൂ.ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു രാത്രിയില്‍ ആകാംഷയോടെ ഞാന്‍ 
സമ്മാനപൊതികളെല്ലാം 

തുറന്നു നോക്കി കൊണ്ടിരിക്കുന്ന സമയം വാതിലിനു പുറത്ത്‌ ആരോ മുട്ടുന്നതായി തോന്നി.വാതില്‍ 
തുറന്ന 

ഞാന്‍ കണ്ടത്‌ എന്റെ ബാല്ലകാല സുഹൃത്തിനെ ആയിരുന്നു.സെബാസ്റ്ല്യന്‍ എന്നു പേരുള്ള അവന്‍ 
ആദ്യം 

തന്നെ എന്നെ ആലിംഗനം ചെയ്യു പരിചയം പുതുക്കി.സ്ദേഹത്തോടെ ഞാന്‍ അവനെ അകത്തേക്ക്‌ 
ക്ഷണിച്ചു.അവന്‍ ഉപ്പൊ വലിയ സമ്പത്തുള്ള ആളാണ്‌.അവനെ പോലെ ഒരാള്‍ എന്നെ ഇനി 
കാണാന്‍ 

വരുമെന്ന്‌ ഞാന്‍ വിചാരിച്ചിരുന്നില്ല.അവന്‍ എനിക്ക്‌ ഒരു പൊതിയില്‍ ഒരു സമ്മാനം നല്‍കി. 
അവന്റെ 


സെറഹൃദത്തെ ഞാന്‍ സുേഹത്തോടെ നോക്കി.അവന്‍ എനിക്ക്‌ ആശംസകള്‍ നല്‍കിയശേഷം 
എന്തോ 
ഉള്ളിലൊതുക്കിയ ചിരിയോടെ എന്നെ നോക്കി. 


" നിന്നിലെ എഴുത്തുകാരനെ എനിക്ക്‌ വേണം" 

ഇതായിരുന്നു അവന്‍ തിരിച്ചിറങ്ങും മുന്‍പ്‌ എന്നോട്‌ പറഞ്ഞത്‌.അവന്‍ യാത്ര പറഞ്ഞിറങ്ങി.താഴെ 
അവന്റെ 

കാറിന്റെ അരികില്‍ എത്തിയപ്പോള്‍ അവന്‍ മുകളിലെ നിലയില്‍ നില്‍ക്കുന്ന എന്നെ നോക്കി.അവന്റെ 
ചിരി 

വൃത്യാസമുള്ളതായിരുന്നു.പഴയതുപോലെ അല്ല മുഖത്തെ ചൈതന്യം മുഴുവന്‍ 
നഷ്ടമായിരിക്കുന്നു.തെരുവുവിളക്കിന്റെ വെളിച്ചത്തില്‍ അവന്റെ കഴുത്തിലെ വെള്ളിമാല 
വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു.വെള്ളിമാലയിലെ കുരിശിനു വലിപ്പം കൂടുതലായിരുന്നുതലകീഴായി 
കിടന്ന 

കുരിശില്‍ ഇരു വശങ്ങളില്‍ രണ്ടു സര്‍പ്പത്തെയും ഞാന്‍ കണ്ടു. അകത്തേക്ക്‌ കയറിയപ്പോള്‍ മുതല്‍ 
ഉള്ളില്‍ എന്തൊക്കെയോ: തെറ്റായി നടക്കുന്നതുപോലെ തോന്നി തൃുടങ്ങി.അപ്പോഴാണ്‌ അവന്‍ 
കൈകളിലേക്ക്‌ വെച്ച്‌ 

തന്ന സമ്മാനപൊതിയെ കുറിച്ച്‌ ഞാന്‍ ഓര്‍ത്തത്‌.നേരെ ചെന്ന്‌ ഞാന്‍ അത്‌ തുറന്നു നോക്കി 
അതിനുള്ളില്‍ 

ഒരു ഡയറി ആയിരുന്നു.കാണാന്‍ സുന്ദരമായൊരു ഡയറി. അതിനു മുന്നില്‍ ഒരു ചിത്രം 
കാണാമായിരുന്നു. 

വളരെ വ്ദൃത്ധൃസ്തത തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ലോഗോ ആണെന്ന്‌ മനസ്സിലാക്കാന്‍ കഴിഞ്ഞു. 
'പകുതി 

കടിച്ചു വെച്ച ഒരു ഫലം കാഴ്ച്ചയില്‍ ആപ്പിള്‍ പോലെ തോന്നിക്കുന്നു, ആ ഫലത്തെ റ്റി ഇരിക്കുന്ന 
ഒരു 

സര്‍പ്പം" ഇതായിരുന്നു ആ ചിഹ്നം. ആ ഫലത്തിന്റെ നടുവില്‍ തലകീഴായി നില്‍ക്കുന്നൊരു കുരിശും 
കാണാന്‍ കഴിഞ്ഞു, അത്‌ ചെറിയതായിരുന്നു. ഞാന്‍ ആ ഡയറി തുറന്നു അതില്‍ ഇങ്ങനെ 
എഴുതിരിക്കുന്നത്‌ 

ഞാന്‍ കണ്ടു: 


” മൃഗത്തിന്റെ സംഖ്യ മുദ്ര പതിക്കാന്‍ ഞാന്‍ നിന്നെ ക്ഷണിക്കുന്നു. വിശ്വാസിയെ 
അവിശ്വാസിയാക്കി,വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനായി ലോകജനതയെ പഠിപ്പിക്കാന്‍.അവസാന 
നാളുകള്‍ അടുക്കുമ്പോള്‍ അവനു പിന്നില്‍ അണിനിരത്താന്‍ ഒരു ജനതയെ സൃഷ്ടിക്കേണ്ടത്‌ 
അനിവാര്യം.ചരിത്രം മാറ്റാന്‍ കഴിവുള്ള നിന്റെ തൂലിക കൊണ്ട്‌ എനിക്ക്‌ അതിനു വഴിയൊരുക്കണം." 


ഈ വാക്കുകള്‍ എന്നോട്‌ ഒരുപാട്‌ ചോദ്യങ്ങള്‍ ചോദിച്ചുതുടങ്ങി.അവന്‍ ആര്‍ക്കുവേണ്ടിയാണ്‌ എന്നെ 
തേടി 

വന്നത്‌" അവന്‍ കുറിച്ചിട്ട വാക്കുകള്‍ എന്തിനെ ആണ്‌ സൂചിപ്പിക്കുന്നത്‌” ആ വാക്കുകളില്‍ പരാമര്‍ 
ശിച്ച മൃഗം 

ആരെയാണ്‌ പ്രതിനിധാനം ചെയ്യന്നത്‌? ആ മൃഗത്തിന്റെ സംഖ്യ എത്രയായിരിക്കാം? 


ഉത്തരം കിട്ടാന്‍ ചോദ്യങ്ങള്‍ ചോദിച്ചുകൊണ്ടേ ഇരിക്കണം.പലയാവര്‍ത്തി ചോദ്യങ്ങള്‍ 
ചോദിക്കുമ്പോള്‍ 
ഒരു വട്ടമെങ്കിലും ഉത്തരം ലഭിക്കാതിരിക്കില്ല. 


ഭാഗം -3 


അന്നൊരു സാബത്ത്‌ ദിവസം ആയിരുന്നു. എല്ലാ ജൂതന്മാരും വിശുദ്ധമായി ആചരിക്കേണ്ട 
ദിവസം.മോശാ പ്രവാചകന്‍ വഴി ദൈവം യ്ഫൂദന്മാര്‍ക്‌ നല്‍കിയ ഉടമ്പടിയില്‍ നാലാമത്തെ 
കല്പനയാണ്‌ സാബത്‌ വിശുദ്ധമായി ആചരിക്കുക എന്നത്‌. ഈ കാര്യങ്ങള്‍ നിങ്ങള്‍ മറ്റ 
മതഗ്രന്ഥങ്ങളിലും മറ്റ പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ടാവും എന്നു കരുതുന്നു. ജൂതന്മാര്‍ ആ 
ഭിവസങ്ങള്‍ ജോലികള്‍ ഒന്നും ചെയ്യാതെ വിശ്രമത്തില്‍ മെഴുകുതിരികള്‍ കത്തിച്ചു 
പ്രാര്‍ത്ഥനയോടെ ആചരിക്കാറുണ്ട്‌. . വെള്ളിയാഴ്ച വൈകിട്ട്‌ ആദയനക്ഷത്രത്തിന്റെ 
പ്രത്യൃക്ഷസമയം മുതല്‍ ശനിയാഴ്ച അതേസമയം വരെയാണ്‌ സാബത്തിന്റെ വിശ്രമം. 
വിശ്വാസം ഉള്ളവന്‍ അത്‌ ആചരിക്കുന്നു, എന്നെ പോലെ നിരീശ്വര വാദികള്‍ അത്‌ 
നിരസിക്കുന്നു.ഞാന്‍ വീടിന്റെ ബാല്‍ക്കണിയില്‍ നിന്നുകൊണ്ട്‌ താഴെ തെരുവിലെ കാഴ്ചകള്‍ 
വീക്ഷിക്കുകയാണ്‌. സാബത്തിനു സിനഗോഗുകളിലെ ജോലികള്‍ തീര്‍ത്ത ശേഷം വീട്ടിലേക്കു 
മടങ്ങുന്ന കുട്ടികളെയും മുതിര്‍ന്നവരെയും നോക്കി ഞാന്‍ പൂച്ഛഭാവത്തില്‍ പുഞ്ചിരിച്ചു. ഒരു 
നിരീശ്വരവാദിയുടെ കണ്ണിലൂടെ നോക്കിയതുകൊണ്ടാവാം അങ്ങനെ തോന്നിയതും.ചെറുപ്പത്തില്‍ 
സിനഗോഗുകളില്‍ പോയി തന്റെ വിശുദ്ധ ദിനങ്ങള്‍ ആഘോഷിച്ചിരുന്നതിനെപ്പറ്റി ഞാന്‍ 
ആലോചിച്ചിരുന്നു പോയി. അതൊക്കെ ഓര്‍ക്കുമ്പോള്‍ എവിടെയോ ഒരു സന്തോഷത്തിന്റെ 
പുഞ്ചിരിയും വിടുന്നുണ്ട്‌. അടുത്ത വീടുകളിലെ ആളുകള്‍ സാബത്തിനു ക്ഷണിക്കാന്‍ വന്നിരുന്നു. 
സ്നേഹത്തോടെ ഞാന്‍ അത്‌ നിരസിച്ചു. സമയം ഏകദേശം ഒന്‍പതുമണിയോടുടുത്തു.എന്റെ 
വീടിന്റെ മുന്നില്‍ ആരുടെയോ: വണ്ടി വന്നു നില്‍ക്കുന്ന ശബ്ദം കേട്ടതിനെ തുടര്‍ന്ന്‌ ഞാന്‍ 
ജനാലയിലൂടെ പുറത്തേക്കു നോക്കി.വഴിയരികിലെ തണല്‍മരത്തിന്റെ ചുവട്ടില്‍ ആ ചുവന്ന 
കാര്‍ വന്നു നിന്നു. തൊട്ടടുത്തിരുന്ന ലാന്‍ഡ്‌ഫോണിന്റെ പെട്ടെന്നുള്ള ശബ്ദം എന്നില്‍ 
ചെറിയതോതില്‍ ഞെട്ടല്‍ ഉളവാക്കി.രണ്ടുതവണ അത്‌ ശബ്ദിച്ചു, മൂന്നാമതുയരും മുന്‍പ്‌ ഞാന്‍ 
അത്‌ ചെവിയിലേക്‌ വെച്ചു. മറുതലക്കല്‍ ഗാംഭീരയമായ ശബ്ദത്തില്‍ സെബാസ്റ്യന്‍ എന്നോട്‌ 
മരച്ചുവട്ടിലേക്‌ വരുവാനായി ആവശ്യപ്പെട്ടു.ഞാന്‍ സമ്മതം മൂളി.രണ്ടാമത്‌ അവന്‍ വീട്‌ പൂട്ടുവാന്‍ 
ആവശ്യപ്പെട്ടു. അതും ഞാന്‍ അനുസരിച്ചു കാരണം അവന്റെ ശബ്ദത്തില്‍ സ്നേഹവും സൌമൃതയും 
ഞാന്‍ കേട്ടു.അവനുമായി ഞാന്‍ കാറില്‍ ഉരുന്നു കുറെ നേരം സംസാരിക്കുകയുണ്ടായി.അവന്‍ 
എന്നോട്‌ ഒരുപാട്‌ കാര്യങ്ങള്‍ പറഞ്ഞു.അവന്‍ എന്നെ ആവശ്യമുണ്ടെന്നും 
പറഞ്ഞു.ആദ്യമൊക്കെ എനിക്ക്‌ അത്‌ ഉള്‍ക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിച്ചില്ല.ഞാന്‍ 
അവന്റെ കൂടെ വരണമെന്ന്‌ അവന്‍ ആവശ്യപ്പെട്ടു. അവനു സങ്കടമാകുമെന്നറിയാമായിരുന്നിട്ടും 
ഞാന്‍ അവനോടു പറ്റില്ല എന്നു പറഞ്ഞു.കാരണം അവന്‍ പറഞ്ഞ കാര്യങ്ങള്‍ ഒന്നും എനിക്ക്‌ 
വിശ്വാസയോഗ്യമായിരുന്നില്ല.അവന്‍ എന്നെ നിര്‍ബന്ധിച്ചു.ദേഷ്യത്തോടെ ഞാന്‍ വണ്ടിയില്‍ 
നിന്നും പുറത്തേക്കു ഇറങ്ങി.ഞാന്‍ തിരിഞ്ഞു നടക്കും മുന്‍പ്‌ അവന്‍ എനിക്ക്‌ ആലോചിക്കാന്‍ 
മൂന്നു ദിവസം തരുന്നു എന്ന്‌ പറഞ്ഞു കൊണ്ട്‌ വണ്ടിയുമായി മുന്നോട്ട്‌ നീങ്ങി .ഞാന്‍ പൂട്ടിയ താഴ്‌ 
തുറന്നകത്തു കയറി.സമയം കടന്നു പോയി. രാത്രിയിലെ സ്വപ്പം ഭീകരത 
നിറഞ്ഞതായിരുന്നു.ഞെട്ടിയുണര്‍ന്ന ഞാന്‍ ഉറക്കം വിട്ടുമാറാതെ എന്തൊക്കെയോ 
പൂലമ്പന്നുണ്ടായിരുന്നു. പിന്നീട്‌ കിടന്നപ്പോ ഉറക്കം തേടി വന്നതുമില്ല.ഞാന്‍ ബാല്‍ക്കണിയില്‍ 


ഇരുന്നു ആകാശത്തേക്കും നോക്കി സെബാസ്വ്യന്‍ പറഞ്ഞ കാര്യങ്ങള്‍ 
ആലോചിച്ചിരുന്നു.അപ്പോഴും അത്‌ വിശ്വാസയോഗ്യമല്ലായിരുന്നു.ഇന്റര്‍നെറ്റ്‌ യുഗമല്ലേ,ആദ്യം 
അതില്‍ പരാതി നോക്കാം എന്ന്‌ കരുതി സെബാസ്റ്റന്‍ പറഞ്ഞ സംഭവത്തെക്റിച്‌ കുറച്ചു 
അന്വേഷിച്ചു,പക്ഷെ ഉത്തരം ഒന്നും ലഭിച്ചില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചു ഒരിടത്തും 
പരാമര്‍ശിച്ചിട്ടില്ലായിരുന്നു.അങ്ങനെ ഒന്ന്‌ ഉണ്ടാകുമോ എന്നായി എന്നിലെ അടുത്ത 
സംശയം.ഇത്രയും നാള്‍ ഞാന്‍ കൊച്ചിയില്‍ താമസിച്ചിട്ടും ഞാനും ഇതിനെ കുറിച്ച്‌ ഒന്നും തന്നെ 
കേട്ടിട്ടുമില്ല.അവന്‍ ഡയറിയില്‍ കുറിച്ചിട്ട വാക്കുകള്‍ മനസ്സില്‍ ആവര്‍ത്തിച്ചു വന്നു 
കൊണ്ടിരുന്നു.അവന്‍ പറഞ്ഞ കാര്യങ്ങള്‍ സാത്താന്‍ സേവയുമായി ബന്ധപ്പെടുത്തി ഞാന്‍ ഒരു 
ഉത്തരം കണ്ടെത്തി.പക്ഷെ അത്‌ എനിക്ക്‌ തൃപ്തിയുള്ള ഒരു ഉത്തരമായിരുന്നില്ല.സാത്താന്‍ 
സേവയുമായി അതിനു സാമ്യം ഉണ്ടായിരുന്നെങ്കിലും അത്‌ രണ്ടും രണ്ട്‌ തരത്തില്‍ 
ഉള്ളവയായിരുന്നു. 


തെക്കന്‍ കേരളത്തില്‍ വേരുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയെ 


പറ്റിയായിരുന്നു കാറിലിരുന്ന്‌ അവന്‍ പറഞ്ഞു തീര്‍ത്തത്‌. 'ദെഹില്ല ഹാ മാമ്മോന്‍ ' ((ഒ്വി॥ദ ൭ 
നന്നഠറ) എന്ന്‌ നാമകരണം ചെയ്തിരിക്കുന്ന സംഘടയുടെ ഉത്ഭവം യൂറോപ്പില്‍ 
നിന്നുമായിരിരുന്നു. 'ടെഹില്ല' എന്ന ഹീബ്രു വാക്കിനര്‍ത്ഥം പ്രകീര്‍ത്തിക്കുക അഥവാ 
ആരാധിക്കുക എന്നാണ്‌. ടെഹില്ല ഹ മാമ്മോന്‍ എന്ന്‌ ഹീബ്രുവില്‍ മാമോനെ പ്രകീര്‍ത്തിക്കുക 
എന്നാണ്‌ അര്‍ത്ഥമാക്കുന്നത്‌.സംഘടയെക്കുറിച്ചു പറയുംമുമ്പ്‌ ആരാണ്‌ മാമ്മോന്‍ എന്ന്‌ 
പറയേണ്ടത്‌ ആവശ്യമായി വരുന്നു.ജൂതന്മാരുടെ വിശുദ്ധഗ്രന്ഥമായ 'തോറ്‌' യിലും മറ്റു 
മതഗ്രന്ഥങ്ങളിലും സമ്പത്തിന്റെയും പണത്തിന്റെയും ആര്‍ഭാടങ്ങളുടെയും പൈശാചിക ശക്തി 
എന്ന്‌ മാമ്മോനെ കുറിച്ച്‌ എഴുതപ്പെട്ടിരിക്കുന്നു. ബി.സി കാലഘട്ടങ്ങളില്‍ മാമ്മോനെ 
ആരാധിച്ചിരുന്നവര്‍ അനേകമായിരുന്നു.പിന്നീട്‌ അത്‌ കുറച്ചു വ്ൃക്തികളിലേക് 
ചുരുങ്ങുകയുണ്ടായി. 'ദൈവത്തെയും മാമ്മോനെയും ഒരുപോലെ തൃപ്ലിപ്പെടുത്താന്‍ കഴിയില്ല 
എന്ന്‌ പണ്ട്‌ എഴുതപ്പെട്ടിട്ടുണ്ട്‌.ഒരേ സമയം ഒരാളെ മാത്രമേ ആരാധിക്കാന്‍ 
കഴിയുമായിരുന്നുള്ളൂ.ദൈവത്തിനോട്‌ ചോദിച്ചിരുന്നതെല്ലാം ലഭിക്കാന്‍ താമസം നേരിടുന്നു 
എന്നാല്‍ മാമ്മോന്‍ അതിവേഗം അത്‌ നല്‍കുന്നു.കൊച്ചി, കോട്ടയം എന്നിങ്ങനെ നാലോളം 
തെക്കന്‍ ജില്ലകളില്‍ രഹസ്യമായി ഈ സംഘടന പ്രവര്‍ത്തിക്കുന്നു.ഞാന്‍ പറഞ്ഞ കാര്യങ്ങള്‍ 
വിശ്വസിക്കാന്‍ നിങ്ങള്‍ക്ക്‌ ചിലപ്പോ കഴിയുമായിരിക്കില്ല,പക്ഷെ വിശ്വസിച്ചേ നിവര്‍ത്തിയുള്ള 
കാരണമെന്തെന്നാല്‍ സത്ലൃങ്ങള്‍ എന്നും മൂടപ്പെട്ടിരിക്കുന്നതാണ്‌.രഹസ്യസംഘടനകളെ കുറിച്ച്‌ 
നമ്മുടെ ജനങ്ങള്‍ക്ക്‌ വ്യക്തമായ ധാരണ ഇല്ല എന്നതാണ്‌ സത്യം.ഇന്ന്‌ ലോകം നിയന്ത്രിക്കുന്ന 
എന്ന്‌ പറയപ്പെടുന്ന രഹസ്യസംഘടയായ ബവേറിയൻ ഇല്ല്യമിനേറ്റിയെ കുറിച്ച്‌ നമ്മളില്‍ 
എത്ര പേര്‍ക്ക്‌ വ്യക്തമായ ധാരണ ഉണ്ട്‌. ഇല്ല്യമിനേറ്റി എന്നത്‌ എന്റെ വിഷയമല്ലാത്തതിനാല്‍ 
അതിലേക്കു ഞാന്‍ പ്രവേശിക്കുന്നില്ല. രഹസ്യസംഘടന എന്ന വാക്കിനോട്‌ 99 ശതമാനവും 
നീതിപുലര്‍ത്തുന്ന ഒന്നാണ്‌ 'ടെഹില്ല ഹാ മാമ്മോന്‍'. 

മൂന്നു ദിവസങ്ങള്‍ കഴിഞ്ഞിരിക്കുന്ന. സെബാസ്സിന്‍റെ ഫോണ്‍ കാള്‍ എന്നെ തേടി 

വന്നു. അവന്റെ വാക്കുകളില്‍ എന്റെ ആത്മാവും വീണു പോയിരുന്നു.അതുവരെ നിരീശ്വരവാദി 
എന്ന പട്ടികയില്‍ കിടന്ന എന്റെ പേര്‌ മാമ്മോന്റെ ഹാജര്‍ പുസ്തകത്തിന്റെ ഇടയില്‍ 
എഴുതിചേര്‍ക്കപ്പെട്ടു. ജീവിതത്തില്‍ ഇതിലൂടെ എങ്കിലും എന്തെങ്കിലും നേടിയെടുക്കണം എന്ന 
ആഗ്രഹമാണ്‌ എന്നെ അതിലേക്കു നയിച്ചത്‌.സെബാസ്ത്വുന്‍ തന്റെ സഹപ്രവര്‍ത്തകര്‍ക്ക്‌ 
എന്നെ പരിചയപ്പെടുത്താനായി ഒരു യോഗം വിളിച്ചുകൂട്ടി.രാത്രി പന്ത്രണ്ടു മണിയായപ്പോഴേക്കും 
ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത്‌ അവരുടെ ആലയത്തില്‍ അവരെല്ലാവരും ഒത്തുചേര്‍ന്നു. 
അവരുടെ പ്രാര്‍ത്ഥനാലയം വളരെ വലുതും കാഴ്ചയില്‍ പഴക്കം ചെന്നതുമായിരുന്നു.അവിടെ 
അന്ന്‌ ഏകദേശം എണ്‍പതോളം വൃക്തികള്‍ യോഗത്തില്‍ പങ്കെടുക്കാന്‍ വന്നിരുന്നു.അവരില്‍ 
കേരളത്തിലെ എല്ലാ മതങ്ങളിലുംപെട്ടവര്‍ ഉണ്ടായിരുന്നു.അവര്‍ സമ്പന്നര്‍ 
ആണ്‌,ആവശ്യത്തിലധികം പണമുണ്ട്‌ കയ്യില്‍.യോഗത്തില്‍ സെബാസ്റ്റ്റന്‍ എന്നെ 
പരിചയപ്പെടുത്തി .എല്ലാവരുടേം പെരുമാറ്റത്തില്‍ നിന്നും സെബാസ്ത്റന്‍ അവര്‍ക്കിടയിലെ 
പുരോഹിതന്‍ ആണെന്ന്‌ മനസ്സിലാക്കാന്‍ കഴിഞ്ഞു.യോഗം കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു 
പോയി,സെബാസ്റ്റ്റന്‍ അവരുടെ ചരിത്രം കുറിച്ചിട്ട മുറിയിലേക്കു എന്നെ കൊണ്ടുപോയി.അത്‌ 
വളരെ വല്യ ഒരു ഹാള്‍ ആയിരുന്നു.നീളമുണ്ടായിരുന്നെങ്കിലും വീതി വളരെ കുറവായിരുന്നു.ആ 


ഹാളിലൂടെ ഞാന്‍ മെല്ലെ നടന്നു നീങ്ങി.എന്നെ സമയം എടുത്തു വായിക്കാന്‍ 
അനുവദിച്ചുകൊണ്ട്‌ അവന്‍ അവന്റെ മുറിയിലേക്ക്‌ പോയി.ആ മുറിയുടെ ചുവരുകളില്‍ 'ടെഹില്ല 
ഹാ മാമ്മോന്റെ' ചരിത്രം ചിത്രങ്ങള്‍ സഹിതം എഴുതി ചേര്‍ത്തിരുന്നു.ഞാന്‍ വായിച്ചുകൊണ്ട്‌ 
നടന്നു നീങ്ങി. 


1933 മുതല്‍ 1945 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഹിറ്റ്‌ലര്‍ ഭരണകാലത്തിലെ 
ഹോളോകാസ്റ്റ്‌ എന്ന ക്രൂരതയുടെ മറക്കാന്‍ കഴിയാത്ത ദിനങ്ങള്‍. അന്ന്‌ അറുപത്‌ 
ലക്ഷത്തിലധികം ജൂതന്മാര്‍ കോണ്‍സെന്‍ട്രേഷന്‍ ക്യാമ്പുകളില്‍ നരകയാതന 
അനുഭവിച്ചുകൊണ്ട്‌ മരണത്തിനു കീഴടങ്ങി.ഹിറ്റ്ലറുടെ നാസി പടയുടെ കണ്ണില്‍ നിന്നും 
ഓടിയൊളിക്കാന്‍ പല ജൂതന്മാര്‍ക്കും കഴിഞ്ഞിരുന്നില്ല.ചിലര്‍ അതിന്‌ ശ്രമിക്കുകയും വിജയം 
കാണുകയും ചെയ്യു. അങ്ങനെ നാസി പടയുടെ കണ്ണ്‌ വെട്ടിച്ചുകൊണ്ട്‌ ഏഴ്‌ കുടുംബത്തില്‍ പെട്ട 
അമ്പത്തിരണ്ട്‌ പേര്‍ ആളൊഴിഞ്ഞ ദ്വീപില്‍ അഭയം പ്രാപിച്ചു. ഓരോ രാത്രിയും അവരില്‍ 
ഓരോരുത്തരും ഉറങ്ങാതെ കാവല്‍ നിന്നു. ദൈവത്തിന്റെ ജനം ഇത്രയുമധികം ക്രൂരതകള്‍ 
നേരിടുന്നു എന്നത്‌ അവരുടെ മനസ്സ്‌ മടുപ്പിച്ചു. അവരില്‍ നിന്നും ദൈവത്തിലുള്ള വിശ്വാസം 
നഷ്ടപെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അവര്‍ ദൈവത്തെ മറന്നുകൊണ്ട്‌ മാമ്മോന്‍ എന്ന 
പൈശാചികശക്തിയെ ആരാധിക്കുവാന്‍ തുടങ്ങി.ദൈവത്തിന്‌ പകരം അവര്‍ മാമ്മോനെ 
തൃഫ്യിപ്പെടുത്തി.മൂന്നു വര്‍ഷക്കാലം അവര്‍ അവരുടെ ആരാധന തൃടര്‍ന്നു.ശേഷം അവര്‍ക്ക്‌ ജനിച്ച 
പിഞ്ചുകുഞ്ഞിനെ അവര്‍ മാമ്മോന്റെ തൃഹ്തിക്കായി ബലിയര്‍പ്പിച്ചു.മരിച്ച കുഞ്ഞുങ്ങളെ ദ്വീപില്‍ 
കുഴിച്ചുമൂടി. ആ ബലിയില്‍ മാമ്മോന്‍ അവരുടെ മുന്നില്‍ പ്രസാദിച്ചു എന്ന്‌ 
എഴുതിയിരിക്കുന്നു. അവിടെ നിന്നുമാണ്‌ ഈ സംഘടനയുടെ തൃടക്കം. പിന്നീട്‌ 1945 ഏപ്രില്‍ 
മുപ്പതാം തിയതി ആ വാര്‍ത്ത ദ്വീപിലാകെ പടര്‍ന്നു,അഡോള്‍ഫ്‌ ഹിറ്റ്ലറുടെ മരണം.അതിന്‌ 
ശേഷം ആ കുടുംബങ്ങള്‍ നഗരത്തിലേക്ക്‌ വീണ്ടും ചേക്കേറി. അവരുടെ വിശ്വാസങ്ങളെ 
കൈവിടാന്‍ അവര്‍ തയ്യാറായിരുന്നില്ല.അങ്ങനെ അവരില്‍ പലരും പല സ്ഥലങ്ങളിലേക്ക്‌ 
കുടിയേറി അവരുടെ രഹസ്യസംഘടയുടെ അടിവേരുകള്‍ തീര്‍ത്തു. അങ്ങനെ അവരില്‍ ഒരു 
കുടുംബത്തിലെ മൂന്നാം തലമുറയില്‍പ്പെട്ട വാള്‍ട്ടര്‍ മാല്‍ഫ്രഡ്‌ എന്ന വ്യാപാരി കൊച്ചിയില്‍ 
നങ്കൂരമിട്ട നാള്‍ തൊട്ട്‌ ആ സംഘടന കേരളത്തിലും വേരുകള്‍ ഉറപ്പിക്കാന്‍ തുടങ്ങി. 


1ഠഠഠദ്വട[ 


ചുവരിലെ ചിത്രങ്ങള്‍ നല്ല കഴിവുള്ള കൈകള്‍ കൊണ്ട്‌ തീര്‍ത്തതായിരുന്നുചരിത്രം 
ഗ്രഹിച്ചുകൊണ്ട്‌ ഞാന്‍ സെബാസ്റ്റിന്‍റെ മുറിയിലേക്കു നടന്നു നീങ്ങി.അവന്‍ വീട്ടില്‍ പോകാന്‍ 
തയാറെടുക്കുവായിരുന്നു.ഞാനും അവനും വീണ്ടും കുറെ നേരം സംസാരിച്ചു.എന്റെ മനസ്സില്‍ 
ബാക്കി ഉണ്ടായിരുന്ന ചെറിയ സംശയങ്ങള്‍ ഞാന്‍ തീര്‍ക്കുവാന്‍ തീരുമാനിച്ചു. 

' അന്ന്‌ ആ ഡയറിയില്‍ കുറിച്ചിട്ട വാക്കുകള്‍ എന്തായിരുന്നു 


അര്‍ത്ഥമാക്കിയിരുന്നത്‌?'.ഞാന്‍ അവനോടു ചോദിച്ചു. 
അവന്‍ എന്റെ മുഖത്ത്‌ നോക്കി പുഞ്ചിരിച്ചു. 


' നമ്മുടെ സംഘടയുടെ ലക്ഷ്യത്തെ”. 


എന്താണാ ലക്ഷ്യം?. ആകാംഷയോടെ ഞാന്‍ ചോദിച്ചു. 
ചുണ്ടത്തു ഒരു സിഗരറ്റും കത്തിച്ചുകൊണ്ട്‌ ഞങ്ങള്‍ പുറത്തേക്കിറങ്ങി. ഓരോ 
പുകയെടുക്കും തോറും അവന്‍ കാര്യങ്ങള്‍ ഓരോന്നായി വിവരിക്കാന്‍ തുടങ്ങി. 


' നിന്റെ മനസ്സിലുള്ള ചോദ്യങ്ങളുടെ എണ്ണം എത്രയെന്നു എനിക്ക്‌ മനസിക്കാനാകുന്നു.നീയും 
ഞാനുമൊക്കെ കേട്ടിട്ടുണ്ട്‌ ലോകാവസാനമാകുമ്പോ വരുന്ന ഒരു ശക്തിയെപ്പറ്റി.ആ 
ശക്തിയെയാണ്‌ ഞാന്‍ ആരാധിക്കുന്നത്‌, ഇന്നുമുതല്‍ നീയും. ആ ദുഷ്ടശക്തിയെ 'അന്തിക്രിസ്ത്്‌ 
അഥവാ 'ദജ്ജാല്‍' എന്നും വിളിക്കുന്നു.ലോകാവസാനത്തോടെ അത്‌ സംഭവിക്കും അതിന്‌ 
നമ്മള്‍ കളമൊരുക്കുകയാണ്‌ ചെയ്യേണ്ടത്‌. അവന്‍ വരുമ്പോള്‍ അവന്റെ പിന്നില്‍ 


അണിനിരക്കാന്‍ ഒരു ജനതയെ തന്നെ നമ്മള്‍ രൂപം കൊടുക്കും. അവസാനം ലോകം മുഴുവന്‍ 
കഷ്ടത അനുഭവിക്കുമ്പോ അന്ന്‌ ജീവിച്ചിരിക്കുന്ന നമ്മുടെ പരമ്പരയെ അവന്‍ അതില്‍ നിന്നും 
മാറ്റി നിര്‍ത്തും. ഒരുപാട്‌ പേര്‍ ആ ശക്തിയെ തെറ്റിദ്ധരിച്ചു ആരാധിക്കും. ആ ശക്തി പിന്നെ 
ലോകം ഭരിക്കും.ഇപ്പോഴേ ലോകത്തുള്ള രഹസ്യസംഘടനകള്‍ അതിനുള്ള ഒരുക്കങ്ങള്‍ തുടങ്ങി 
കഴിഞ്ഞു.അതിനെ ഒരു മൃഗത്തിന്‌ സമാനമായാണ്‌ എഴുതി കാണിച്ചിരിക്കുന്നത്‌. ആ മൃഗത്തിനു 
ഒരു മുദ്രയുണ്ട്‌, ആ മുദ്ര ഒരു സംഖ്യയാണ്‌. ആ മുദ്ര പതിക്കാത്തവര്‍ക്ക്‌ കൊടുക്കല്‍ വാങ്ങല്‍ 
സാധ്യമാവില്ല എന്ന്‌ പറയുന്നു. ഇതുകൊണ്ട്‌ അര്‍ത്ഥമാക്കുന്നത്‌ എന്തെന്നാല്‍ ലോകം മുഴുവന്‍ 
ഒരു കറന്‍സി നിലവില്‍ വരും എന്നാണ്‌ പക്ഷെ അത്‌ നോട്ടുകള്‍ ആയിരിക്കില്ല മറ്റ ആധുനിക 
രീതിയിലുള്ളവ ആയിരിക്കും.ഇതൊക്കെ മറ്റ മതഗ്രന്ഥങ്ങളിലൂടെ അറിഞ്ഞ കാര്യങ്ങള്‍ മാമ്മോന്‍ 
വഴി വ്ൃക്തമായി തര്‍ജിമ ചെയ്യവയാണ്‌. ജ്ഞാനം ഉള്ളവന്‍ ആ മൃഗത്തിന്റെ സംഖ്യ എത്രയെന്നു 
മനസ്സിലാക്കും. 

ശേഷം അവന്‍ അവന്റെ ഷര്‍ട്ടിന്റെ വലംകൈ മുകളിലേക്ക്‌ അതിവേഗം മടക്കുന്നു. 
വലംകൈയില്‍ എന്തോ ഒന്ന്‌ പച്ച കുത്തിയിട്ടുണ്ടായിരുന്നു. അവന്‍ ആ കൈകളിലെ പച്ച 
കുത്തിയ ഭാഗം എനിക്ക്‌ നേരെ നീട്ടി. 

'ആ മൃഗത്തിന്റെ സംഖ്യ അറുനൂറ്റിഅറുപത്തിആറ്‌. 


ഞാന്‍ ആ കൈകളിലേക്‌ നോക്കി. അത്‌ ഹീബ്രു ഭാഷയില്‍ അറുനൂറ്റിഅറുപത്തിആറ്‌ എന്ന്‌ 
അര്‍ത്ഥമാക്കി.ഞങ്ങള്‍ നടന്നു നീങ്ങി. 


വര്‍ഷങ്ങള്‍ കടന്നുപോയി എന്നില്‍ ഒരുപാടുമാറ്റുങ്ങള്‍ വന്നിരുന്നു.ഞാനിപ്പോള്‍ ഒരു 
ജൂതനല്ല,ഒരു ജൂതനു വേണ്ട ഗുണങ്ങളോ പരിശുദ്ധിയെ ഇന്നെനിക്കില്ല.ജൂതന്‍ വാക്കിനോട്‌ 
ഇന്ന്‌ എന്റെ മനസ്സ്‌ നീതി പുലര്‍ത്തുന്നില്ല. എന്റെ വലതുകൈയില്ും മുദ്രകുത്തപ്പെട്ടു ആ 
മൃഗത്തിന്റെ സംഖ്യ,ഞാന്‍ മനസ്സുകൊണ്ടും ശരീരംകൊണ്ടും അവരില്‍ ഒരാളായി മാറി.മാമ്മോന്‍ 
എന്ന പൈശാചിക ശക്തി പുരോഹിതനു നല്‍കുന്ന വിവരങ്ങള്‍ അദ്ദേഹം ഞങ്ങളെ 
അറിയിച്ചു. അവര്‍ക്ക്‌ എന്നെകൊണ്ട്‌ ഒരുപാട്‌ ആവശ്യങ്ങള്‍ ഉണ്ടായിരുന്നു.എന്റെ തൂലിക 
ആയുധമാക്കാന്‍ അവര്‍ ആവശ്യപ്പെട്ടു. അത്‌ ഞാന്‍ അനുസരിച്ചു.ലോകത്ത്‌ നിലനില്‍ക്കുന്ന 
വെസ്റ്റേണ്‍ സെമിറ്റിക്‌ മതങ്ങള്‍ക്കിടയില്‍ കലഹങ്ങളും ലഹളയുമുണ്ടാക്കാന്‍ അവര്‍ എന്നെ 
നിയോഗിച്ചു.എന്റെ തൂലിക അതിന്‌ വേണ്ടി ഞാന്‍ ആയുധമാക്കി.അവര്‍ക്ക്‌ വേണ്ടി ഞാന്‍ 
ആദ്യത്തെ പുസ്തകം എഴുതി. അതില്‍ ക്രിസ്ത്യന്‍- മുസ്ലിം സംഘര്‍ഷങ്ങള്‍ക്ക്‌ വഴിയൊരുക്കാന്‍ 
വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു.അവരുടെ വിശ്വാസങ്ങളെ തമ്മില്‍ താരതമ്യപ്പെടുത്തിയും ഞാന്‍ 
അവരോടു പുസ്തകങ്ങളിലൂടെ ചോദ്യങ്ങള്‍ ചോദിച്ചു തുടങ്ങി.എന്റെ അടുത്ത പുസ്തകത്തിനായി 
വായിച്ചവര്‍ കാത്തിരുന്നു.അതിലും തുടക്കഥ ആയിരുന്നു.ആ രണ്ട്‌ പുസ്തകങ്ങള്‍ സമൂഹത്തിനു 
മുകളില്‍ വീണ അശ്നിയായിരുന്നു.രണ്ട്‌ മതങ്ങളും തമ്മില്‍ വാക്പോരുകളും മറ്റും നടത്തുന്നത്‌ 
ഞാന്‍ കണ്ടു രസിച്ചു.ഡേവിഡ്‌ സോളമന്‍ എന്ന എന്നിലെ കുബുദ്ധിക്കാരന്‍ കുറുക്കന്‍ ആടുകള്‍ 
തമ്മില്‍ തല്ലുന്നതും ചോര പൊടിയുന്നതും നോക്കി നിന്നു.ഇതെല്ലാം എന്നെ ഓര്‍മപെടുത്തിയത്‌ 
മറ്റൊന്നായിരുന്നു.പണ്ട്‌ ബ്രിട്ടീഷ്‌ ഭരണകാലത്ത്‌ ഇന്ത്യയില്‍ ലഹളയും കലാപങ്ങളും 
ഉണ്ടാക്കാന്‍ ബ്രിട്ടിഷ്‌കാരന്‍ കണ്ടെത്തിയ ബുദ്ധി,തമ്മില്‍ തല്ലിച്ചുകൊണ്ട്‌ ഭരിച്ചിരുന്ന 
നിയമം.ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മില്‍ തല്ലിക്കുകയും അവര്‍ക്കിടയില്‍ കലാപം 
സൃഷ്ടിക്കുകയും ചെയ്തിരുന്ന ബ്രിട്ടീഷ്ുകാരന്റെ കുബുദ്ധിയാണ്‌ ഞാനും ഇവിടെ 
ഉപയോഗിച്ചത്‌.അന്ന്‌ പറങ്കിപ്പട കുത്തിവെച്ച വര്‍ഗീയവിഷം ഇന്നും പലയിടങ്ങളിലും 
തുടരുന്നു.ഇതിനെക്കുറിച്ചു ബോധമുള്ളവനും കുബുദ്ധിയെ മനസ്സിലാക്കിയവനും ഇന്നും 
സ്നേഹത്തോടെയും മതസൌഹാര്‍ദ്ദത്തിലും ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നു.അവര്‍ 
പരസ്തരസ്ടദേഹം വെച്ച്‌ പുലര്‍ത്തുന്നു,പരസ്ൂരം സേവനവും സഹായവും ചെയ്യന്നു.എന്റെ പുസ്തകം 
ലോകം മുഴുവനായി ഏകദേശം പന്ത്രണ്ടു ഭാഷകളിലേക്ക്‌ വിവര്‍ത്തനം ചെയ്യാന്‍ അവര്‍ എന്നെ 
സഹായിച്ചു.എന്റെ തൂലികയുടെ ശക്തി എന്റെ രാജ്യത്തിന്‌ പുറത്തേക്കും വ്യാപിച്ചു. 


അടുത്തത്‌ ഞാന്‍ തുറന്നു പറയാന്‍ ഉദ്ദേശിക്കുന്നത്‌ അഞ്ചു വര്‍ഷം മുന്‍പ്‌ നടന്ന ഒരു 
കൊലപാതകത്തെ പറ്റിയാണ്‌.ഞാനും സെബാസ്ത്കനും രണ്ടു സഹവിശ്വാസികളും ചേര്‍ന്ന്‌ 
കൊലപ്പെടുത്തിയ ഒരു വൃക്തിയെകുറിച്ട്‌. അയാള്‍ പാവമായിരുന്നു.ഇതില്‍ നിന്നെല്ലാം വിട്ടു 


നില്‍ക്കാന്‍ ആഗ്രഹിച്ചിരുന്ന വ്ൃക്തി.മാനസാന്തരം ആ വൃക്തിയെ ആകെ മാറ്റി മറച്ചു. അയാള്‍ 
സംഘടനമയ്ക്കത്തിയായി തിരിഞ്ഞു. സംഘടനയുടെ രഹസ്യങ്ങള്‍ പുറംലോകത്തെ 
അറിയിക്കുമെന്ന്‌ അയാള്‍ അറിയിച്ചു.അയാളുടെ ആത്മകഥ എഴുതുവാന്‍ തയാറി 
നില്‍ക്കുമ്പോഴായിരുന്നു ഞാനും സെബാസ്ത്്നും അയാളെ കൊന്നത്‌.ടൂട്ട്‌ നിന്നു എന്ന തെറ്റ്‌ 
മാത്രമേ ഞാന്‍ ചെയ്യിരുന്നുള്ള.ആ ആത്മകഥ ഇറങ്ങരുത്‌ എന്നത്‌ സംഘടയുടെ തീരുമാനം 
ആയിരുന്നു. 


ഇതെല്ലാം ഞാന്‍ കണ്ടു നിന്നു.ശേഷം രണ്ടു കൊല്ലങ്ങള്‍ക്ക്‌ മുന്‍പ്‌ മറ്റൊരു കൊലപാതകത്തിനും 
ഞാന്‍ സാക്ഷിയായി,അയാളും വലിയൊരു വിശ്വാസിയായിരുന്നു.മാനസാന്തരം അയാളെയും 
മാറ്റി മറച്ചു.മൂന്നാം ദിവസം സംഘടന അയാള്‍ക്കൊരു കത്തെഴുതി.ആ കത്തില്‍ സംഘടയുടെ 
ഭീക്ഷണി ഉണ്ടായിരുന്നു.ഒരു ദിവസം കൂടെ അയാള്‍ക്ക്‌ ജീവിക്കാന്‍ പറ്റി.അയാളെയും ഞങ്ങള്‍ 
വകവരുത്തി.അതുവരെ സംഘടയുടെ പുറത്ത്‌ പോയവരെല്ലാം മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ടു 
മരണങ്ങള്‍ക്കും അവര്‍ ഒരു സാമൃുത അവശേഷിപ്പിച്ചിരുന്നു.മരിച്ചു കിടക്കുന്ന വ്ദൃക്തി 
കുരിശുപോലെ കൈകള്‍ വിടര്‍ത്തി പിടിച്ചിരുന്നു,അയാളുടെ പിന്നില്‍ ഭിത്തിയില്‍ തലകീഴായി 
കുരിശും രൂക്കിയിരുന്നു.ഈ ആംഗിളില്‍ എടുത്ത ചിത്രങ്ങളാണ്‌ അന്വേഷണം ഉദ്യോഗസ്ഥര്‍ക്ക്‌ 
കിട്ടിയിരുന്നത്‌. എങ്ങനെയാണ്‌ ആ ആംഗിളിലുള്ള ചിത്രം കിട്ടി എന്ന സംശയത്തിനുള്ള 
ഉത്തരമെന്തെന്നാല്‍ സംഘടന കൊന്നു തള്ളിയവരുടെ ചിത്രങ്ങളെല്ലാം അന്വേഷണ 
ഉദ്യോഗസ്ഥര്‍ക്ക്‌ എടുത്തു കൊടുത്തിരുന്നത്‌ ഞങ്ങളില്‍ ഒരുവന്‍ തന്നെ ആയിരുന്നു.ഞങ്ങളുടെ 
ഇഷ്ടത്തിനനുസരിച്‌ അയാള്‍ ചിത്രങ്ങള്‍ എടുത്തു ഉദ്യോഗസ്ഥര്‍ക്ക്‌ കൈമാറി.ആ ചിത്രങ്ങള്‍ക്ക്‌ 
പിന്നാലെ അലയേണ്ട ആവശ്യമില്ല,ആ ചിത്രങ്ങളിലേക്ക്‌ വിരല്‍ ചൂണ്ടിയവരെല്ലാം 
വഴിതെറ്റിയെ സഞ്ചരിച്ചിട്ടുള്ളു. തല തിരിച്ചു വെച്ച കുരിശ്‌ ഉപയോഗിച്ച്‌ വരുന്നത്‌ സാത്താന്‍ 
സേവ നടത്തിയിരുന്നവരാണ്‌. അത്കൊണ്ട്‌ തന്നെ അന്വേഷണം ഒരിക്കലും ഞങ്ങളുടെ 
ഇടയിലേക്ക്‌ എത്തുകയുമില്ല.എത്തിയാല്‍ത്തന്നെ അതിനെ വഴിതിരിച്ചു വിടാന്‍ 
ഞങ്ങള്‍ക്കിടയിലുമുണ്ട്‌ ഉയര്‍ന്ന നിലയിലുള്ള ഉദ്യോഗസ്ഥര്‍.കഴുത്തില്‍ തല തിരിച്ചു വെച്ച കുരിശ്‌ 
ധരിച്ചിരുന്നു എന്നതാണ്‌ സാത്താന്‍ സേവയും ഞങ്ങളുടെ സേവയും തമ്മിലുള്ള സാമുത. 
വര്‍ഷങ്ങള്‍ കടന്നുപോയി. മാനസാന്തരം എന്ന ഒന്ന്‌ ഉണ്ട്‌ എന്ന്‌ എനിക്കും ബോധ്യമായി, 
അല്ലായിരുന്നെങ്കില്‍ എന്റെ മനസ്സ്‌ മാറുകയില്ലായിരുന്നല്ലോ. വിവേകവും ജ്ഞാനവും 
തിരിച്ചറിഞ്ഞ വ്രൃക്തിയാണിന്ന്‌ ഞാന്‍.മാനസാന്തരപ്പെടുവാന്‍ വൃക്തമായ കാരണങ്ങള്‍ 
ആവശ്യമില്ല, മനസ്സില്‍ ഒരു കുത്തല്‍ മാത്രം മതി. ഇത്രയുംനാള്‍ ചെയ്തു കൂട്ടിയതെല്ലാം 
ഓര്‍ത്തെടുക്കുമ്പോ അത്‌ തനിയെ തേടി വരും. നാളെ അവര്‍ എന്നെയും കൊള്ളില്ല എന്ന്‌ 
എന്താണുറപ്പ്‌. 'ടെഹില്ല ഹാ മാമ്മോന്‍ ' എന്ന സംഘടനയോട്‌ വിടപറയുവാന്‍ ഞാന്‍ 
ആഗ്രഹിച്ചു. ഞാന്‍ അവരുടെ യോഗങ്ങളില്‍ വരാതായി. അവര്‍ ചെയുന്ന നീച പ്രവര്‍ത്തികള്‍ 
കണ്ടു നില്‍ക്കാന്‍ എനിക്ക്‌ ഇനി കഴിയുമോ എന്ന്‌ സംശയമായി. അത്രയ്ക്കും അറപ്പൂള്ള 
വിധത്തിലായിരുന്നു അവരുടെ ആരാധനാക്രമങ്ങള്‍. വികാരങ്ങള്‍ ഉള്ള മനുഷ്യരായി 
പിറന്നവര്‍ക്കാര്‍ക്കും അത്‌ ചിലപ്പോള്‍ കണ്ടു നില്‍ക്കാന്‍ കഴിഞ്ഞെന്നു വരില്ല. എന്റെ സാന്നിധ്യം 
ഇല്ലാതായപ്പോ സെബാസ്റ്റിന്‍റെ ഫോണ്‍കാള്‍ എന്നെ തേടി വന്നു. അവനോടു ഞാന്‍ കാര്യങ്ങള്‍ 
എല്ലാം തുറന്നു പറഞ്ഞു. ഇനി തുടരാന്‍ കഴിയില്ല എന്നും ഞാന്‍ അവനോടു പറഞ്ഞു. ഒന്നും 
പറയാതെ അവന്‍ ഫോണ്‍ വെച്ചു. രണ്ടാം ദിവസം അവന്‍ എന്നെ വിളിച്ചു. 

'നിനക്ക്‌ ഞാന്‍ ആറുദിവസം കുറിച്ചു തരുന്നു." 


ഇതായിരുന്നു അവന്‍ എന്നോട്‌ അവസാനായി പറഞ്ഞത്‌.എന്റെ ദിനങ്ങള്‍ എണ്ണപ്പെട്ടു 
എന്നെനിക്കു മനസ്സിലായി.ഈ ആത്മകഥ എഴുതുന്നതും അതുകൊണ്ട്‌ തന്നെ ആണ്‌. 
ആറുദിവസംകൊണ്ട്‌ ഞാന്‍ എന്റെ ജീവിതം എഴുതിത്തീര്‍ക്കുന്നു.ഞാന്‍ എന്റെ കഴുത്തില്‍ കിടന്ന 
മാല പൊട്ടിച്ചെടുത്തു തെരുവിലേക്കെറിഞ്ഞു.നാല്ലത്തഞ്ചു വര്‍ഷങ്ങള്‍ക്കു ശേഷം ഞാന്‍ എന്റെ 
മതഗ്രന്ഥം കയ്യിലെടുത്തു മനസ്സറിഞ്ഞു പ്രാര്‍ത്ഥിച്ചു. ഞാന്‍ ഇപ്പൊ ആ പഴയ ജൂതനിലേക്ക്‌ 
മടങ്ങിയെത്തിയിരിക്കുന്നു. അവസാനമായി ഏതൊരു ജൂതനെപോലെ ഞാനും 

ആഗ്രഹിച്ചുപോയി ഇസ്രായേലില്‍ കിടന്നുള്ള എന്റെ മരണം. ആറാം ദിവസമായിട്ടും എന്നില്‍ 
നിന്നും ഒരു വാക്കും അവര്‍ക്ക്‌ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ആറാം ദിവസം എനിക്ക്‌ ഒരു കത്ത്‌ 
വരികയുണ്ടായി, എനിക്ക്‌ മുന്‍പ്‌ മരിച്ച രണ്ടുപേര്‍ക്കും കിട്ടിയതുപോലെ. അതില്‍ ഇങ്ങനെ 


എഴുതിയിരുന്നു : 


' എന്റെ ശകടം നിന്നെ തേടി എത്തുവാന്‍ ഒതങ്ങുന്നു. മാമ്മോന്റെ ഇരുമ്പദണ്ഡ്‌ നിന്റെ 
കട്ടളപടിയില്‍ മുട്ടുന്ന ശബ്ദം നിന്റെ കാതുകളില്‍ തുളച്ചു കയറും. അവിടെ മാമ്മോന്റെ മക്കള്‍ 
നിന്റെ രക്തം കൊണ്ട്‌ മാമ്മോനെ ത്രിപ്പിപെടുത്തും.. 


അത്‌ വായിച്ചു തീര്‍ക്കുമ്പോഴും എന്റെ ചുണ്ടില്‍ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇനി എന്താണ്‌ 
സംഭവിക്കുക എന്നെനിക്കറിയില്ല. എന്റെ ലക്ഷ്യം പൂര്‍ത്തീകരിക്കുവാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. 
രാശിയുള്ള കൈകളില്‍ എനിക്ക്‌ ഇത്‌ ഏല്‍പ്പിക്കണം. അവന്‍ വിശ്വസ്മനാണെങ്കില്‍ എന്നോട്‌ 
കൂറുള്ളവനാണെങ്കില്‍ നാളെ ഇത്‌ ലോകം അറിയും. അല്ലെങ്കില്‍ ആരുടെയെങ്കിലും അടുപ്പിലെ 
ചാരമായി അവശേഷിക്കും. 

എന്റെ പുസ്തകം തുടക്കമിട്ട കലാപങ്ങള്‍, എന്റെ പുസ്തൂകത്തെച്ചൊല്ലിയുള്ള കലഹങ്ങള്‍ എല്ലാം 
എന്റെ കണ്ണീരില്‍ ഞാന്‍ കാണുന്നു. എല്ലാം ചരിത്രമെന്ന കുപ്പിയില്‍ കള്ളംകൊണ്ട്‌ ഞാന്‍ നിറച്ച 
ലഹരിയാണ്‌, ഇവിടെയാണ്‌ മനുഷ്യന്‍ ജ്ഞാനം കൊണ്ട്‌ ആവശ്യം, ബുദ്ധിയുള്ളവന്‍ അത്‌ 
മനസ്സിലാക്കുന്നു അല്ലാത്തവര്‍ ലഹരിയില്‍ മത്തുപിടിച്‌ അതിനെച്ചൊല്ലി കലഹിക്കുന്നു. 


നന 


ടേബിള്‍ ലാംപ്‌ ചെറുതായൊന്നു മിന്നി. വോള്‍ടേജിന്റെ പ്രശ്ശമായിരിക്കാം. ഞാന്‍ പുസ്തകം 
അടച്ചു. അതിന്റെ പിന്നില്‍ ഡേവിഡ്‌ സോളമന്റെ ചിത്രം എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത്‌ 
പോലെ, ആച ചിരിയില്‍ സതൃം കെട്ടഴിച്ചു വിട്ടവന്റെ മനസ്സൂഗം കാണാമായിരുന്നു.എന്താണ്‌ 
വിശ്വസിക്കേണ്ടതെന്നു എനിക്കും സംശയമായി. പുസ്തകത്തില്‍ എഴുതിയത്‌ സത്യമാണോ എന്ന്‌ 
ഞാന്‍ ചിന്തിച്ചു, ചിലപ്പോ അത്‌ കള്ളമായാലോ.. ഇല്ല, അതില്‍ സതൃമുണ്ടെന്ന്‌ ഞാന്‍ 
വിശ്വസിക്കുന്നു.അന്നത്തെ രാത്രി ഉറക്കമില്ലാത്തതായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ചെറുതായൊന്നു 
മയങ്ങി.നാളെ മുതല്‍ അന്വേഷണം കുറച്ചുകൂടെ ശക്തമാക്കണം എന്ന്‌ ഞാന്‍ വിചാരിക്കുന്നു. 


രാവിലെ ഞാന്‍ ഗീവര്‍ഗീസിനെ കാണാനായി ചെന്നു. പുസ്തകത്തിന്റെ ഒരു കോപ്പി ഞാന്‍ 


അവന്റെ കയ്യില്‍ ഏല്‍പ്പിച്ചു. ശേഷം ശിവപ്രസാദിനോട്‌ പ്രസിദ്ധീകരിക്കുവാനുള്ള 
കാര്യങ്ങളെല്ലാം ചെയ്യാനായി ആവശ്യപ്പെട്ടു. ഡേവിഡ്‌ സോളമന്‍ എന്ന വ്ൃക്തിയോട്‌ എനിക്ക്‌ 
ചെയ്യാന്‍ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമായി ഞാന്‍ അതിനെ കണ്ടു. ചിലപ്പോ ഇത്‌ ചിലരുടെ 
തെറ്റിധാരണകള്‍ മാറ്റിയേക്കാം. ഇങ്ങനെ ഒരു രഹസ്പസംഘടനയെക്കുറിച്ചു നാളെ ലോകം 
അറിയേണ്ടത്‌ അത്യാവശ്യമാണ്‌, അല്ലെങ്കില്‍ നാളെ എല്ലാം മേഖലയും അവര്‍ 
കയ്യടക്കിയേക്കാം. നമ്മുടെ ജനങ്ങള്‍ അവര്‍ നിയന്ത്രിക്കുന്ന പോലെ പ്രവര്‍ത്തിക്കേണ്ടി 
വന്നേക്കാം.ഒരു ബോധവത്കരണം അത്യാവശ്യമായി വരുന്നു. ശിവപ്രസാദും ഗീവര്‍ഗീസും അത്‌ 
പ്രസിദ്ധീകരിക്കാന്‍ തയ്യാറെടുപ്പുകള്‍ നടത്തുന്നുണ്ട്‌. എന്റെ മുന്നില്‍ ഒരു ജോലി ബാക്കിയായി 
നില്‍ക്കുന്നുണ്ട്‌, ആകാംഷകൊണ്ട്‌ ഞാന്‍ അവനെ തേടി പോയി. അവന്‍ കുറ്റം 
സമ്മതിക്കുകയാണെങ്കില്‍ സമൂഹമാധ്യമങ്ങള്‍ക്ക്‌ മുന്നില്‍ എനിക്ക്‌ നല്‍കാന്‍ കഴിയുന്ന 
ജീവിക്കുന്ന തെളിവായിരിക്കും അവന്‍. ആ ചിന്തയോടെ ഞാന്‍ അവന്റെ സ്വകാര്യ 
സ്സ്റഡിയോയിലേക്ക്‌ പ്രവേശിച്ചു. പോലീസുകാരന്‍ എന്ന നിലയില്‍ അവന്‍ എന്നെ 
ബഹുമാനിച്ചു. ഞാന്‍ അവനെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക്‌ കൂട്ടികൊണ്ട്‌ പോയി. അവിടെവെച്ച്‌ 
ഞാന്‍ അവനോടു പുസ്തകത്തെയും അവന്‍ എടുത്ത മരണപ്പെട്ടവരുടെ ഫോട്ടോഗ്രാഫ്സിനെയും 
കുറിച്ചൊക്കെ ചോദിച്ചു. അവന്‍ അതില്‍ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി. അവനെയും 
സംഘത്തെയുംകുറിച്ച്‌ ഞാന്‍ മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോള്‍ അവന്‍ എന്നില്‍ നിന്നും ഓടി 
രക്ഷപെടാന്‍ തൂടങ്ങി അവനു പിന്നാലെ ഞാന്‍ ഒരുപാടോടി. എനിക്ക്‌ അവനെ പിടിക്കുവാന്‍ 
സാധിച്ചില്ല, അവന്റെ മെയ്വഴക്കം വളരെ മികവുറ്റതായിരുന്നു. ആ സംഭവം എന്റെ 
കഴിവുകേടായി ഞാന്‍ കാണുന്നു. എന്നെ ഞെട്ടിച്ചുകൊണ്ട്‌ മൂന്നാം ദിവസം അവന്റെ 
മരണവാര്‍ത്ത എന്നെ തേടിയെത്തി. അവന്റെ മരണം എന്നെ ചെറിയതോതില്‍ നിരാശനാക്കി. 
നിരത്താന്‍ ഒരു തെളിവുകളും എന്റെ കൈകളില്‍ ഇല്ലല്ലോ എന്ന്‌ ഞാന്‍ ചിന്തിച്ചു. 


ആറാം ദിവസം വൈകുന്നേരം എന്റെ വീട്ടുമുറ്റത്തു ഞാനൊരു കത്ത്‌ കണ്ടു. അത്‌ തുറന്നു 
നോക്കിയ ഞാന്‍ മുഴുവനും വ്യക്തമായി വായിച്ചുതീര്‍ത്തു. ഉള്ളിലെ ഭയം പുറത്തേക്കു വന്നത്‌ 
ചിരിയുടെ ഭാവത്തിലായിരുന്നു. അന്ന്‌ രാത്രി കുടിക്കാന്‍ മാറ്റിവെച്ച മദ്ദൃകുപ്പി മുഴുവനായും തീര്‍ത്ത 
ശേഷം ഞാന്‍ അവരുടെ വരവിനായി കാത്തിരുന്നു.കണ്ണുകള്‍ മെല്ലെ അടഞ്ഞു തുടങ്ങി, 


കാതുകള്‍ മാത്രം കൂര്‍പ്പിച്ചു. 


അവന്റെ ശകടം എന്നെ തേടി എത്തിയിരിക്കുന്നു. അതിന്റെ വെളിച്ചം ജനാലയിലൂടെ 
മുറിയിലേക്ക്‌ അടിച്ചുകേറി.ബ്ലട്ട്‌ ധരിച്ച കാലുകള്‍ പടിയിലുരഞ്ഞു.മാമ്മോന്റെ ഇരുമ്പുദണ്ഡ്‌ 
കട്ടളപ്പടിയില്‍ തട്ടുന്ന ശബ്ദും എന്റെ കാതുകളില്‍ തുളച്ചു കയറി. 

ബോധരഹിതനായ ഞാന്‍ മെല്ലെ കണ്ണുകള്‍ തുറന്നു.ആദ്ദൃത്തെ അടി എന്റെ 
വലതുകണ്ണില്ലായിരുന്നു. അവിടം ഉരട്ട മൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഇടതുകണ്ണിലൂടെ ഞാന്‍ എതിരെ 
നിന്നവനു നേരെ തല ഉയര്‍ത്തി നോക്കി, അവന്റെ കഴുത്തിലെ തലതിരിഞ്ഞ വെള്ളികരിശ്‌ 
വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. 


ഒരു തലവന്‍ ഇല്ലാതാകുന്നതിലൂടെ ഒരു സംഘടന ഇല്ലാതാകുന്നില്ല.ഒരുവന്‍ 
കൊല്ലപ്പെട്ടാല്‍ അവനു പകരം ആ സ്ഥാനം അലങ്കരിക്കാന്‍ മറ്റൊരുവന്‍ 
ഒരുങ്ങിയിരിപ്പുണ്ടാവും.സംഘടനയെ നശിപ്പിക്കാനുള്ള ആയുധം സോളമന്‍ 
ഒരുക്കിയിരുന്നു.തന്റെ ദൌത്യം പൂര്‍ത്തിയാക്കാന്‍ അദ്ദേഹത്തിന്‌ സാധിച്ചില്ല.അധികം 
താമസമില്ലാതെ അദ്ദേഹത്തിന്റെ വാക്കുകള്‍ എന്നിലൂടെ ഈ 
സമൂഹത്തിലേക്കെത്തുന്നു.അതിനുവേണ്ടി വിധി തീരുമാനിച്ച നിമിത്തം മാത്രമാണ്‌ ഞാന്‍. 


( അവസാനിച്ചു ] 


